Kerala Gazette No. 43 dated 2nd November 2010 . 
PART I 


Section iii 


GOVERNME 


OF KERA 


ne 


നിയമ ( നിയമനിർമ്മാണം- ബി ) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 14953/ ലെഗ്. ബി2/ 2009 / നിയമം. 


തിരുവനന്തപുരം, 


2010 ഏപ്രിൽ 28. 
- 1932 വൈശാഖം 8. 


കേരള സംസ്ഥാന നിയമസഭയുടെ താഴെപ്പറയുന്ന ആക്റ്റ് പൊതുജനങ്ങളുടെ 
അറിവിനായി ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു. നിയമസഭ പാസ്സാക്കിയ പ്രകാരമുള്ള 
ബില്ലിന് 2010 ഏപ്രിൽ 26 -ാം തീയതി ഗവർണ്ണറുടെ അനുമതി ലഭിച്ചു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


കെ . മധുസൂദനൻ നായർ, 
നിയമവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. 


2010 - ലെ 


7 -ാം 


1969 - ലെ കേരള സഹകരണ സംഘം ആക്റ്റ് വീണ്ടും 

- ഭേദഗതി ചെയ്യുന്നതിനുള്ള 


- ഒരു 
ആക്റ്റ് 


പീഠിക . - 1969 - ലെ കേരള സഹകരണ സംഘം ആക്റ്റ് ഇതിനുശേഷം കാണുന്ന 
ആവശ്യങ്ങൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കയാൽ; 

ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തിയൊന്നാം സംവത്സരത്തിൽ താഴെ പറയുംപ്രകാരം 
നിയമമുണ്ടാക്കുന്നു : - 


-- 1. ചുരുക്കപ്പേരും പ്രാരംഭവും: - (1) ഈ ആക്റ്റിന് 2010 - ലെ കേരള സഹകരണ 
സംഘം ( ഭേദഗതി) ആക്റ്റ്എന്ന് പേര് പറയാം. 

- (2) ഇത് ഉടൻ പ്രാബല്യത്തിൽ വരുന്നതാണ്. 
- 2 . പീഠികയുടെ ഭേദഗതി. - 1969 - ലെ കേരള സഹകരണ സംഘം ആക്ടിലെ 
( 1969 - ലെ 21) ( ഇതിനുശേഷം പ്രധാന ആക്റ്റ്എന്നാണ്പരാമർശിക്കപ്പെടുക) പീഠികയിൽ, 
“എന്നീ ലക്ഷ്യ പാ പ് തി ക ൾ ക്കായി സഹ ക രണ സം ഘ ങ്ങളെ സ്വയം ഭ രണ 
ജന കീയസ്ഥാപ ന ങ്ങ ളായി രൂപീ ക രിച്ചു കൊണ്ട് എന്ന വാക്കു കൾക്ക് പകരം 
“ ഇവ കൈവരിക്കുന്നതിനും ശാസ്ത്ര സാങ്കേതിക വികസനം, ആരോഗ്യ സുരക്ഷ , 
വിപണിയിടപെടൽ, സഹകരണ മേഖലയിൽ ഭരണമികവ് ഇവ അഭിവൃദ്ധിപ്പെടുത്തുന്ന 
തിനും സ്വയംഭരണം എന്ന സഹകരണ തത്വങ്ങൾക്ക് അനുസൃതമായി സഹകരണ 
സംഘങ്ങളെ സംഘടിപ്പിക്കേണ്ടതും അത്യാവശ്യമായിരിക്കുകയാൽ എന്ന വാക്കുകൾ 
ചേർക്കേണ്ടതാണ്. 
- 3. 2 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്റ്റിലെ 2 -ാം വകുപ്പിൽ, 

- (i) (ഇസി) ഖണ് ഡ ത്തി നു ശേ ഷം , താഴെ പറയുന്ന ഖണ് ഡം 
കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 

- “(ഇസിസി) “ സഹകരണ ഓംബുഡ്സ്മാൻ എന്നാൽ 69എ വകുപ്പ് 
( 2) -ാം ഉപവകുപ്പ് പ്രകാരം നിയമിക്കപ്പെട്ട ആൾ അല്ലെങ്കിൽ ആളുകൾ എന്നർത്ഥ 
മാകുന്നു ; ; 

- (ii) ( എച്ച്ബി) ഖണ്ഡത്തിനു പകരം, താഴെ പറയുന്ന ഖണ്ഡം ചേർക്കേ 
ണ്ടതാണ്, അതായത്: - 

- “(എച്ച്ബി) “ സഹകരണ ആഡിറ്റ് ഡയറക്ടർ എന്നാൽ 63 -ാം വകുപ്പ് 
(1) -ാം ഉപവകുപ്പ് പ്രകാരം നിയമിക്കപ്പെട്ട സഹകരണ ആഡിറ്റ് ഡയറക്ടറും 63 -ാം വകുപ്പ് 


3 


(3 ) -ാം ഉപവകുപ്പ് പ്രകാരം സർക്കാർ പൊതുവായതോ പ്രത്യേകമായതോ ആയ ഉത്തരവുവഴി 
സഹകരണ ആഡിറ്റ് ഡയറക്ടറുടെ എല്ലാമോ ഏതെങ്കിലുമോ അധികാരങ്ങൾ ഏൽപ്പി 
ച്ചുകൊടുക്കുന്നഏതെങ്കിലും ഉദ്യോഗസ്ഥനുംഎന്നർത്ഥമാകുന്നു ; ; 

(iii ) ( ഐബി) ഖണ്ഡത്തിൽ, “ മറ്റു സഹകരണ സംഘങ്ങളും വ്യക്തികളും ” 
എന്ന വാക്കുകൾക്കുപകരം “ സർക്കാരും വ്യക്തികളും മറ്റു സഹകരണ സംഘങ്ങളും , 
എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്; 

- (iv) (എൽ) ഖണ്ഡത്തിനുശേഷം താഴെ പറയുന്ന ഖണ്ഡം ചേർക്കേണ്ടതാണ്, 
അതായത്: 


- “ (എൽ എ ) " പല വക സംഘ ങ്ങൾ എന്നാൽ നിർണ്ണയിക്ക പ്പെടാവുന്ന 
സംഘങ്ങളും സംഘത്തിലെ അംഗങ്ങളിൽ നിന്നു മാത്രം നിക്ഷേപങ്ങൾ സ്വീകരി 
ക്കുകയും അതിലെ അംഗങ്ങളുടെ ക്ഷേമത്തിനുവേണ്ടി ബിസിനസ്സ് പ്രവർത്തനങ്ങൾ 
ഏറ്റെടുക്കുന്നതും, അവരുടെ അംഗീകരിച്ച് ഉപനിയമങ്ങൾ അനുസരിച്ച് കാർഷികവും, 
പദ്ധതി അനുസരിച്ചുള്ള വായ്പകൾ ഒഴികെയുള്ളവ നൽകുന്നതും 1881- ലെ കൈമാറാ 
വുന്ന പ്രമാണങ്ങൾ ആക്റ്റ് ( 1881- ലെ 26 -ാം കേന്ദ്ര ആക്ട്) പ്രകാരം കൈമാറാവുന്ന 
പ്രമാണങ്ങൾ കൈകാര്യം ചെയ്യാത്തതും ആയ സംഘങ്ങളും എന്നർത്ഥമാകുന്നു; ; 

( v ) ( ഒഎ ) ഖണ്ഡത്തിനു പകരം, താഴെ പറയുന്ന ഖണ്ഡം ചേർക്കേണ്ടതാണ്, 
അതായത്: - 

- “ ( ഒഎ ) " പ്രാഥമിക കാർഷിക വായ്പാ സംഘം എന്നാൽ കാർഷിക 
വായ്പാ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും കാർഷിക ആവശ്യങ്ങൾക്കായി വായ്പകളും 
മുൻകൂറുകളും നൽകുകയും, അത്തരം വായ്പകൾക്കും മുൻകൂറുകൾക്കുമുള്ള പലിശ 
നിരക്ക് രജിസ്ട്രാർ നിശ്ചയിക്കുന്ന നിരക്കിലായിട്ടുള്ളതും, മുഖ്യലക്ഷ്യമായിട്ടുള്ളതും 
അവയുടെ പ്രവർത്ത ന മേഖല ഒരു ഗ്രാമമോ പഞ്ചായത്തോഅല്ലെങ്കിൽ ഒരു 
മുനിസിപ്പാലിറ്റിയോ ആയി പരിമിതിപ്പെടുത്തിയിട്ടുള്ളതുമായ ഒരു സർവ്വീസ് സഹകരണ 
സംഘവും, ഒരു സർവ്വീസ് സഹകരണ ബാങ്കും, ഒരു കാർഷിക സർവ്വീസ് സഹകരണ 
ബാങ്കും, ഒരു ഗ്രാമീണ ബാങ്കും എന്നർത്ഥമാകുന്നു : 

എന്നാൽ പ്രവർത്തന മേഖല സംബന്ധിച്ച നിയന്തണം 1999 - ലെ കേരള 
സഹകരണ സംഘം ( ഭേദഗതി) ആക്റ്റിന്റെ ( 2000 - ലെ 1) പ്രാരംഭത്തിൽ നിലവിലുള്ള 
സംഘങ്ങൾക്കോ ബാങ്കുകൾക്കോ ബാധകമാകുന്നതല്ല : 

- എന്നിരുന്നാലും മേൽപറഞ്ഞ മുഖ്യലക്ഷ്യം നിറവേറ്റപ്പെടുന്നില്ലെങ്കിൽ, ആ 
സംഘങ്ങൾക്ക്, ആക്ടിലും ചട്ടങ്ങളിലും ഉപനിയമങ്ങളിലും വിനിർദ്ദേശിക്കപ്പെട്ട 
പകാരമുള്ള ഒരു പ്രാഥമിക കാർഷിക വായ്പാ സംഘ ത്തിന്റെ, നിലവിലുള്ള 
ജീവനക്കാരുടെ സംഖ്യാബലം ഒഴികെയുള്ള, എല്ലാ സവിശേഷതകളും നഷ്ടപ്പെടു 
ന്നതാണ്. ; 

- ( vi ) ( ടിഎ ) ഖണ്ഡത്തിനുശേഷംതാഴെ പറയുന്ന ഖണ്ഡം ചേർക്കേണ്ടതാണ്, 
അതായത്: 

- “( ടിഎഎ ) “ അർബൻ സഹകരണ സംഘം എന്നാൽ കാർഷികേതര വായ്പാ 
പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും അതിലെ അംഗങ്ങൾക്ക് കടംകൊടുക്കുന്നതിലേയ്ക്ക് 


നിധി സമാഹരിക്കുകയും മുഖ്യലക്ഷ്യമായിട്ടുള്ളതും അതിന്റെ പ്രവർത്തനമേഖല ഒരു 
മുനിസിപ്പാലിറ്റിയിലോ ഒരു കോർപ്പറേഷനിലോ ആയി പരിമിതിപ്പെടുത്തിയിട്ടുള്ളതുമായ 
ഒരു സഹകരണ സംഘം എന്നർത്ഥമാകുന്നു : 


- എന്നാൽ നിലവിലുള്ള അർബൻ സഹകരണ സംഘങ്ങൾക്ക് പ്രവർത്തനമേഖല 
സംബന്ധിച്ച നിയന്ത്രണം ബാധകമാകുന്നതല്ല. . 

4. 6 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്ടിലെ 6 -ാം വകുപ്പ് ( 2) -ാം 
ഉപവകുപ്പ് ( സി ) ഖണ്ഡത്തിൽ “വ്യക്തിയായിട്ടുള്ള” എന്ന വാക്കിനു മുൻപ് “16 -ാം 
വകുപ്പ് (1) -ാം ഉപവകുപ്പ് ( എ ) ഖണ്ഡപ്രകാരം വിനിർദ്ദേശിക്കപ്പെട്ട് എന്ന വാക്കുകൾ 
ചേർക്കേണ്ടതാണ്. 


- 5. 9 -ാം വകുപ്പിന്റെ ഭേദഗതി.- - പ്രധാന ആക്ടിലെ 9 -ാം വകുപ്പിനുശേഷം താഴെ 
പറയുന്ന ക്ലിഫനിബന്ധന ചേർക്കേണ്ടതാണ്, അതായത്: 

“എന്നാൽ ഒരു സംഘത്തിലെ അംഗങ്ങളുടെയും പൊതു ജനങ്ങളുടെയും 
സാമ്പത്തികവും സാമൂഹികവുമായ ഉന്നമനത്തിനുവേണ്ടി അതിന്റെ പ്രവർത്തനത്തെ 
ക്രമീകരിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും സർക്കാരിനും രജിസ്ട്രാറിനും അധികാരം 
ഉണ്ടായിരിക്കുന്നതാണ്. . 


- 6. 28 -ാം വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്റ്റിലെ 28 -ാം വകുപ്പിൽ, 

(i) (1) -ാം ഉപവകുപ്പിലെ മൂന്നും നാലും ക്ലിപ്തനിബന്ധനകൾ വിട്ടുകള 
യേണ്ടതാണ്; 

- (ii ) (1എ ) ഉപവകുപ്പിന് പകരം താഴെ പറയുന്ന ഉപവകുപ്പ് ചേർക്കേണ്ടതാണ്, 
അതായത്: - 


- “(1എ ) സംഘത്തിന്റെ ഉപനിയമങ്ങളിൽ എന്തുതന്നെ അടങ്ങിയിരുന്നാലും 
കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം ഏഴിൽ കുറയാൻ പാടില്ലാത്തതും പ്രാഥമിക 
സഹകരണ സംഘങ്ങളുടെ സംഗതിയിൽ പതിമൂന്നിൽ കവി യാനും മറ്റ് എല്ലാ 
തരത്തിലുമുള്ള സഹകരണ സംഘങ്ങളുടെയും സംഗതിയിൽ ഇരുപത്തിയഞ്ചിൽ 
കവിയാനും പാടില്ലാത്തതാണ്. ; 

(iii ) (1 ) ഉപവകുപ്പിനുശേഷം, താഴെ പറയുന്ന ക്ലിപ്തനിബന്ധന ചേർക്കേ 
ണ്ടതാണ്, അതായത്: - 


“എന്നാൽ 2010 - ലെ കേരള സഹകരണ സംഘം ( ഭേദഗതി) ആക്റ്റ് 
പ്രാബല്യത്തിൽ വരുന്നതിനുമുമ്പ്രൂപീകരിച്ച പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ 
കമ്മിറ്റി ക ളുടെ സംഗ തി യിൽ, അംഗ ങ്ങ ളു ടെ പര മാ വധി എണ്ണം പതിനഞ്ച് 
ആയിരിക്കേണ്ടതാണ്. ; 

(iv) (1ബി) ഉപവകുപ്പിനുശേഷം താഴെ പറയുന്ന ഉപവകുപ്പ് ചേർക്കേണ്ടതാണ്, 
അതായത്: - 

- “(1സി) ഒരു പ്രാഥമിക വായ്പാ സംഘത്തിന്റെയോ ഒരു അർബൻ 
സഹകരണ ബാങ്കിന്റെയോ ഉപനിയമങ്ങളിൽ എന്തു തന്നെ അടങ്ങിയിരുന്നാലും, 


അങ്ങനെയുള്ള ഓരോ സംഘത്തിന്റെയും കമ്മിറ്റിയിലെ ഒരു സീറ്റ് പതിനായിരവും 
അതിലധികവും രൂപയുടെ ഒരു നിക്ഷേ പമുള്ള അംഗ ങ്ങൾക്കായി സംവരണം 
ചെയ്യേണ്ടതാണ്. ; 

( v ) ( 2) -ാം ഉപവകുപ്പ് ( എ ) ഖണ്ഡത്തിൽ “അതേ തരത്തിലുള്ള മറ്റൊരു 
സംഘത്തിന്റെ എന്ന വാക്കുകൾക്കു പകരം “ഒരേ തരത്തിലുള്ള ഒന്നിലധികം 
സംഘങ്ങളുടെ” എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്; 

- ( vi) (2) -ാം ഉപവകുപ്പ് ( ബി ) ഖണ്ഡത്തിൽ “ വിവിധ തരത്തിലോ അഥവാ 
വിവിധ തരങ്ങളിലോപ്പെട്ട രണ്ടോ അതിലധികമോ സംഘങ്ങളുടെ” എന്ന വാക്കുകൾക്കു 
പകരം “ വിവിധ തരത്തിലുള്ള രണ്ടിലധികം സംഘങ്ങളുടെ” എന്ന വാക്കുകൾ 
ചേർക്കേണ്ടതാണ്. 
| 7. 28എ വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്സറിലെ 28 എ വകുപ്പിൽ, - 

(i) (1) -ാം ഉപവകുപ്പിൽ, “ ഒരു സീറ്റ് ഒരു വനിതാ അംഗത്തിനും ” എന്ന 
വാക്കുകൾക്കു പകരം “ആകെ സീറ്റുകളിൽമൂന്നെണ്ണം വനിതാ അംഗങ്ങൾക്കും ” എന്ന 
വാക്കുകൾ ചേർക്കേണ്ടതാണ്; 

(ii ) (3) -ാം ഉപവകുപ്പിനു പകരം, താഴെ പറയുന്ന ഉപവകുപ്പ് ചേർക്കേണ്ടതാണ്, 
അതായത്: 


-- “(3) വനിതകളുടെയും പട്ടികജാതിയിലോ പട്ടികഗോത്രവർഗ്ഗത്തിലോപ്പെട്ട 
ആളുകളുടെയും ഉന്നമനത്തിനുവേണ്ടി മാത്രം രൂപീകരിച്ചിട്ടുള്ള സംഘങ്ങൾഉൾപ്പെടെയുള്ള 
സംഘങ്ങളുടെ കമ്മിറ്റിയിൽ വനിതകളുടെയോ, പട്ടിക ജാതിയിലോ പട്ടിക ഗോത 
വർഗ്ഗത്തിലോപ്പെട്ട അംഗങ്ങളുടെയോ പ്രാതിനിധ്യം ഇല്ലാതെ വരുന്നിടത്ത് സർക്കാരോ 
രജിസ്ട്രാറോ, തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിയിലേയ്ക്ക്, വനിതകളെയും പട്ടികജാതിയിലോ 
പട്ടിക ഗോത്രവർഗ്ഗത്തിലോപ്പെട്ട ആളുകളേയും ആ സംഘങ്ങളിലെ അംഗങ്ങൾക്കിടയിൽ 
നിന്നും നാമനിർദ്ദേശം ചെയ്യേണ്ടതാണ്. . 

- 8 . 28 എ എ എന്ന പുതിയ വകുപ്പ് കൂട്ടിച്ചേർക്കൽ. -- പ്രധാന ആക്സിലെ 
നിലവിലുള്ള 28 എ എ വകുപ്പ് 28 എ ബി എന്ന് പുനരക്കമിടേണ്ടതും അപ്രകാരം 
പുനരക്കമിട്ട 28 എ ബി വകുപ്പിന് മുമ്പായി താഴെ പറയുന്ന വകുപ്പ് ചേർക്കേണ്ടതുമാണ്, 
അതായത്: 


“ 28 എ എ . അർബൻ സഹകരണ ബാങ്കുകളിലെ കമ്മിറ്റികളിലേയ് 
ബാങ്കിംഗിൽ പരിചയമോ പാഫഷണൽ യോഗ്യതയോഉള്ള ആളുകൾക്കായുള്ള 
സംവരണം. - ഏതൊരു അർബൻ സഹകരണ ബാങ്കിന്റെയും ഉപനിയമങ്ങളിൽ 
എന്തുതന്നെ അടങ്ങിയിരുന്നാലും, ആ ബാങ്കുകളുടെ കമ്മിറ്റികളിലെ രണ്ടിൽ കുറയാത്ത 
സീറ്റുകൾ ബാങ്കിംഗിൽ പരിചയമോ പ്രൊഫഷണൽ യോഗ്യതകളോ ഉള്ള അംഗങ്ങൾക്കു 
വേണ്ടി സംവരണംചെയ്യേണ്ടതാണ്: 


- എന്നാൽ ഈ വകുപ്പ് 2010 - ലെ കേരള സഹകരണ സംഘം ( ഭേദഗതി) 
ആക്റ്റിന്റെ പ്രാരംഭത്തിനു മുമ്പ് രൂപീകൃതമായ അർബൻ സഹകരണ ബാങ്കുകളുടെ 
കമ്മിറ്റികൾക്ക് ബാധകമാകുന്നതല്ല . 


വിശദീകരണം. -- 

i) f 


(i) ( 


- (ii) ( 


( iii) 


( 


(iv ) 


( 


(i ) 


( 


വിശദീകരണം: 


(ii) ( 


( ii) - 


66 


" 


(i) ( 
( ii ) ( 


(iii) ( 


10 


( ii ) ( 


( i ) 


( 


( ii ) 


( 


(iii) 


( 


56 


( iv ) 


( 


(i) ( 


12 


(ii) ( 


13 


| 14 


സഹകരണ സംഘങ്ങളേയും, അതിന്റെ ഭാരവാഹികളേയും 
- ജീവനക്കാരേയും സംബന്ധിച്ച പ്രത്യേക 

- വ്യവസ്ഥകൾ 


(iii) 


17 . 


18 


52 


19 


സദാശിവ ഭട്ട്, കെ . 
നിയമ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


